C 


Government of Kerala 

കേരള സർക്കാർ 

- 2009 


Reg. No. രജി. നമ്പർ 
KLITV ( N )/12/2009 -2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


7th April 2009 
2009 ഏപ്രിൽ 1 
17th Chaithra 1931 
1931 ചൈതം11 


) 14 


PART III 
Stores Purchase 


Agriculture Department 

ദർഘാസ് പരസ്യം 
n ൽ ഡി , എ .എഫ് . ബി .113/2009 . 

2009 മാർച്ച് 21, 
- 2009-10 സാമ്പത്തിക വർഷത്തിൽ മാമവലിക്കൻ ജില്ലാ ടൂഷിത്തോട്ടത്തിലെ ആവശ്യത്തിലേക്കായി 
ഏകദേശം 500 മെട്രിക് ടൺ പച്ചചാണകം വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ഒർഘാസുകൾ ക്ഷണിച്ചു 
കൊളളുന്നു . ചാണകത്തിന്റെ ഉദ°ദശ വീല - 1 , 50, 000 രൂപ) , 

- നിബന്ധനകൾ 
1 . നല്ലതും കലർപ്പില്ലാത്തതുമായ ഒരു രെടിക് ടൺ പച്ച ചാണകം വിതരണം ചെയ്യുന്നതിനുളള നിരക്ക 

ആയിരിക്കണം ദർഘാസിൽ രേഖപ്പെടുത്തേണ്ടത്. 
പൂരിപ്പിച്ച ദർഘാസുകൾ 2009 ഏപ്രിൽ 27-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 . 30 മണിക്ക് സ്വീകരി 
ക്കുന്നതും നുന്ന ദിവസം 11 മണിക്ക് അപ്പോൾ ഹാജരുളള ദർഘാസുകാരുടെ 23 ശപരുടെ പ്രതിനിധികളു 
ടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ് . 
ദർഘാസിനോടൊപ്പം 1 ,000 രൂപയുടെ നിരതദ്രവ്യം ഫാം സൂപ്രണ്ടിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻ 
ഡാഫറായി വയ്ക്കേണ്ടതാണ്. 
ദർഘാസ അ 4ഗീകരിച്ചതായി അറിയിപ്പ് ലഭിച്ചാൽ ഓഫീസിൽനിന്നും നിർദേശിക്കുന്ന സ്ഥലത്ത 
നിശ്ചിത സമയപരിധിക്കുളളിൽ മുഴുവൻ ചാണകവും ഇറക്കിത്തരേണ്ടതാണ്, 
പച്ചചാണകം വിതരണം ചെയ്യുന്നതിന്റെ തൂക്കം ബോധ്യപ്പെടുത്തുവാൻ കരാറുകാരൻ 
ബാദ്ധ്യസ്ഥനാണ്. 
ദർഘാസം ഫാറം 1 - ന് വില 1,500 രൂപയും 12 , 5 % വാററും ഫാം ഓഫീസിൽ അടച്ചാൽ ദർഘാസ് 
ഫാം ലിങ്കുന്നതാണ്, 
മുദ്രവച്ച കവറിനുപുറത്ത് പച്ച ചാണകം വിതരണംചെയ്യുന്നതിനുളള ദർഘാസ് എന്ന് എഴുതിയിരി 
ക്കേണ്ടതും പേരും മേൽവിലാസവും രേഖപ്പെടുത്തിയിരിക്കണ്ടതുമാണ്. 
ദർഘാസ് അംഗീകരിച്ചതായി അറിയിപ്പു ലഭിച്ചാൽ ദർഘാസുകാരൻ 50 രൂപയുടെ മുദ്രപ്പത്രത്തിൽ 
എഗ്രീമെൻ എഴുതിത്തരേണ്ടതാണ്, 
- ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും കാരണമൊന്നും കാണിക്കാതെ നിരസിക്കുന്നതിനും നിബന്ധന 
കളി ൽ യുക, തമന്ന് തോന്നുന്ന മാററങ്ങൾ വരുത്തുന്നതിനുളള പൂർണ്ണ അധികാരം സുപണിൽ 
നിക്ഷിപ്തമായിരിക്കും, അതിനെ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശം ഉണ്ടായിരിക്കുന്നതല്ല . 
ദർഘാസ് നോട്ടീസിൽ പറഞ്ഞിട്ടുളള അളവിൽ കുറവുവരുത്തുകയോ കൂടുതൽ ആവശ്യപ്പെടുകയേ 
ആണെങ്കിൽ അവ വിതരണം ചെയ്യുവാൻ സാധിക്കാതെ വരികയാണെങ്കിൽ അതുമൂലം സർക്കാരിന 

ഉണ്ടാകുന്ന നഷ്ടം കരാറുകാരനിൽ നിന്നും ഈടാക്കുന്നതുമാ ണ , 
11 . സർക്കാർ ദർഘാസ് സംബന്ധമായ മറെറല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
12 . കൂടുതൽ വിവരങ്ങൾ പാതതീജിവസങ്ങളിൽ ഫാം ഒാഫീസിൽനിന്നും നേരിട്ടറിയാവുന്നതാണ്. 
ജില്ലാ കൃഷിത്തോട്ടം, 
മാവേലിക്കര, 

സൂപ്രണ്ട്, 


